PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് 


വിജ്ഞാപനം 


No. PR1/ Window/1380 / 09 . 


ഉടു മ്പന്നൂർ 110 കെ . വി . സബ്സ്റ്റേഷനിൽ നിന്നും 
വണ്ണപ്പുറം 33 കെ . വി. സബ് സ്റ്റേഷനിലേക്ക് വലിക്കുന്ന 
33 കെ . വി . ലൈനിന്റെ സർവ്വേ നട ത്തുന്ന ജോലി 
കൾക്കായി 2009 ആഗസ്റ്റ് 17 -ാം തീയതിക്കുശേഷം ഇടുക്കി 
ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽപ്പെട്ട വണ്ണപ്പുറം, നെയ്യാശ്ശേ 
രി , കരിമണ്ണൂർ, ഉടുമ്പന്നൂർ വില്ലേജുകളിൽ കൂടി 1948- ലെ 
ഇലക്ട്രിസിറ്റി സപ്ലെ ആക്ട് 74 -ാം വകുപ്പ് അനുസരിച്ചും 
2 0 0 3 - 1 ല 
ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ചും ഇലക്ട്രിസിറ്റി 
ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട തൊഴിലാളി 
കളും അവരുടെ നിയമാനുസൃതമായ കൃത്യനിർവ്വഹണത്തി 
നുവേണ്ടി പ്രവേശിക്കുന്നതാണെന്നുള്ള വിവരം ബന്ധപ്പെട്ട 
എ ല്ല . വ - ര യ - 
അറിയിച്ചുകൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
തൊടുപുഴ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനിയർ. 


